Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


17th December 2013 
2013 ഡിസംബർ 17 
26th Agrahayana 1935 
1935 അഗ്രഹായനം 26 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 

ദർഘാസ് പരസ്യം 
നമ്പർ എഇ( 3) 434/ 2013. 

| 2013 നവംബർ 18. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ അസിസ്റ്റന്റ് 
എക് സിക്യൂട്ടീവ് എഞ്ചിനീയർ ( ക്യ ഷി ) താഴെപ്പറയുന്ന 
പ്രവർത്തി ചെയ്യുന്നതിനുവേണ്ടി അംഗീകൃത കരാറുകാരിൽ 
നിന്നോ/ വിതരണക്കാരിൽ നിന്നോ മത്സരാടിസ്ഥാനത്തിൽ 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന്റെ പുറത്ത് പ്രവർത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ട 
താണ്. രേഖപ്പെടുത്തുന്ന തുകയുടെ 1 % നിരതദ്രവ്യം തൃശ്ശൂർ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ഫയൽ നമ്പരും പ്രവർത്തിയുടെ പേരും - എഇ ( 3) 434/ 
2013 - ( 3 ) - മോഡൽ ഹോർട്ടി കൾച്ചറൽ ഫാം കണ്ണാറ 

പാപ്പഗേഷൻ യൂണിറ്റിലേക്ക് എക്സ്ഹോസ്റ്റ് ഫാൻ വിതരണം 
ചെയ്യൽ. 

ദർഘാസ് പ്രമാണത്തിന്റെ വില X 400 + VAT . 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 16 - 12 - 2013, ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17 - 12 - 2013 , 3 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
17 - 12 - 2013 , 3. 30 മണി. 


വിതരണം ചെയ്യേണ്ട കാലാവധി 1 മാസം. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വിൽപ്പന നികുതിയടക്കം ഈ 
ഓഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന നികുതിയടക്കം 
പ്രത്യേക വില അടക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 

- ദർഘാസ് പ്രതിക അംഗീകൃത നിർമ്മാതാക്കൾക്കോ 
വിതരണക്കാർക്കോ അവരുടെ പ്രതിനിധികൾക്കോ മാത്രം 
ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 
നിശ്ചിത നിരതദ്രവ്യമില്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
പ്രിലിമിനറി എഗ്രിമെന്റ് * 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ ദർഘാസിനെ സംബന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 

- വിശദ വിവരങ്ങൾക്ക് താഴെ പറയുന്ന ഓഫീസുമായി 
ബന്ധപ്പെടേണ്ടതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
നാഷണൽ ഹൈവേ ബിൽഡിംഗ്, 
2 -ാം നില ചെംബൂക്കാവ്, 

(ഒപ്പ്) 
തൃശ്ശൂർ- 20 , 

അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
ഫോൺ-0487 2325208 . 

എഞ്ചിനീയർ (കൃഷി). 


| SI. 


Machine to be distributed 


Quantity 
(Nos.) 


No . 


ടെണ്ടർ നോട്ടീസ് 
നമ്പർ എസ്.എഫ്. 47/ 2013. 

2013 നവംബർ 19 . 
2013 - 14 വർഷത്തിൽ പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിൽ 
വിവിധ കൃഷികൾക്ക് ആവശ്യമായ ഉണക്കിപൊടിച്ചതും 
കലർപ്പില്ലാത്തതും ആയ ഏകദേശം 75 ടൺ ചാണക പൊടി 
ഇറക്കി തരുന്നതിന് നിബന്ധനകൾ പ്രകാരം ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


3 


- 


2 


- Motorized media seiver for soil, sand, 

farm yard manure , vermi compost etc . - 
Motorized media mixer for soil, sand , 
farm yard manure and vermi compost 
etc . 


നിബന്ധനകൾ 


Bag filler suitable for bags of various 
sizes 


1. ടെണ്ടർ ഫോം 27 - 12 - 2013 രാവിലെ 11.30 മണി വരെ 

ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫോം 
വില 1 400 ( നികുതികൾ പുറമേ). 


Automatic portray filler dribler cum 
vaccum seeder with watering 
mechanism for vegetable nursery (Cost 
of tray may be shown separately) . 


2. മുദ്രവച്ച ടെണ്ടർ അന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി 
സീനിയർ കൃഷിഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ്ര എന്ന വിലാസത്തിൽ ? 1,500 നിരതദ്രവ്യം 
സഹിതം കവറിനു പുറത്ത് ചാണക പൊടിക്കുള്ള 
ടെണ്ടർ എന്ന് പ്രത്യേകം കാണിച്ച് ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. 


EMD - 1 % of quoted amount. 


3. ടെണ്ടറിൽ ഉണക്കി പൊടിച്ച 1 ടൺ ചാണക 

പൊടിക്കുള്ള വില നിരക്കായികാണിക്കണം. 


Cost of tender forms X 900 + VAT for Sl. Nos. 1 to 3 
- and 3 1, 300 + VAT for Sl. No . 4. 


4. ടെണ്ടറിനോടൊപ്പം ? 100 - ന്റെ മുദ്രപത്രത്തിൽ ടെണ്ടർ 

ഫോമിലെ എഗ്രിമെന്റ് തയ്യാറാക്കി നൽകേണ്ടതാണ്. 
5. 27 - 12 - 2013 - ന് 3 മണിക്ക് തത്സമയം ഹാജരായ 

ടെണ്ടറുകാരുടെ സാന്നിധ്യത്തിൽ ടെണ്ടർ തുറന്നു 
പരിശോധിക്കുന്നതും ഏറ്റവും കുറച്ചു നിരക്ക് കാണിച്ച 
ടെണ്ടർ താൽക്കാലികമായി അംഗീകരിക്കുന്നതും 
ബാക്കിയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ 

തിരികെ നൽകുന്നതുമായിരിക്കും. 
6. മേലധികാരികളുടെ അംഗീകരിച്ച അറിയിപ്പ് ലഭിച്ചാൽ 

ആവശ്യാനുസരണം ചാണകപ്പൊടി ഇറക്കി 
തരേണ്ടതാണ്. 


7. ടെണ്ടറിൽ അംഗീകരിക്കുന്ന വില 31 - 3 -2014 വരെ 

നിലവിൽ ഉണ്ടായിരിക്കുന്നതാണ്. 


8. സർക്കാർ നിബന്ധനകൾ എല്ലാം ഈ ടെണ്ടറിനും 

ബാധകമായിരിക്കും. 


വിവരങ്ങൾക്ക് 0496 2614221 എന്ന നമ്പരിൽ വിളിക്കുക. 


Last date and time for sale of tender form 
3 -1- 2014, 1 p . m . 

Last date and time for receiving tenders —-3-1- 2014 , 
| 2 .30 p . m . 

| Date and time of opening of tenders - 3- 1- 2014, 
3 p . m . 

Period of supply — 1 Month . 

Each items may be quoted separately. Details and 
specifications of the items will be issued along with tender 
forms. The machines are to be supplied at the farm 
mentioned above , as per the instruction of Executive 
Engineer ( Agri.), Kozhikode. Technical details of the 
machines quoted should accompany the tenders. 

Further details can be had from the office of the 
undersigned , on all working days, upto 3- 1 -2014 , 1 p . m . 
Tender form can be purchased from the office on written 
request , remitting the cost in cash /money order (Postal 
charges extra @ ? 50 ). 

Tender should be accompanied by Earnest Money 
deposit of the required amount by way of Demand Draft, 
Term Deposit etc ., drawn in favour of the Executive 
Engineer (Agri.), Kozhikode. A preliminary agreement on 
Kerala Stamp Paper worth 100 should be submitted along 
with tender . Late tenders will not be accepted. Tenders will 
be opened in the present of such tenderers or their 
authorized representatives who may be present at that time. 
All rules and regulations regarding Government tender is 
applicable here also . If the date of tender happen to be a 
holiday due to any reason , the tender will be postponed to 
the next working day. 


സ്റ്റേറ്റ് സീഡ് ഫാം , 
പേരാമ്പ്. 


- ( ഒപ്പ്) 
സീനിയർ അഗ്രിക്കൾച്ചറൽ 

- ഓഫീസർ. 


SHORT RE -TENDER NOTICE 


No. EE (2 )1109 /2013 . 


19th November 2013 . 


Competitive tenders in sealed covers are invited , on 
behalf of the Governor of Kerala by the Executive 
Engineer ( Agri.), Kozhikode from authorized 
manufacturers /dealers for the supply of the following 
Machines to Banana Nursery , Peringamala , 
Thiruvananthapuram , Sugarcane Farm , Panthalam and 
Orange and Vegetable Farm, Nelliyampathy, Palakkad . 
Tender number and name should be superscribed 
on the cover. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കോഴിക്കോട് കൃ ഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ വിവരിക്കുന്ന കാർഷിക 
യന്ത്രങ്ങൾ ബനാന നഴ്സറി, പെരിങ്ങമല , തിരുവനന്തപുരം, 
ഷുഗർ കെയിൻ ഫാം , പന്തളം, ഓറഞ്ച് & വെജിറ്റബിൾ ഫാം , 
നെല്ലിയാംപതി, പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് വിതരണം 
ചെയ്യുന്നതിനായി നിശ്ചിത യോഗ്യതയുള്ള മെഷീനറി നിർമ്മാ 
താക്കൾ അംഗീകൃത ഡീലർമാർ എന്നിവരിൽ നിന്നും മത്സര 
സ്വ ഭാ വമുള്ള ദർഘാ സു കൾ ടെണ്ടർ നമ്പരും പേരും 
ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
(കൃഷി), കോഴിക്കോട്, റീജിയണൽ ഓഫീസ്, പുതിയറ എന്ന 
പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ്/ ടേം 
ഡെപ്പോസിറ്റ് ദർ ഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങളോടൊപ്പം 3 100 - ന്റെ 
മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
കരാറുടമ്പടി കൂടി സമർപ്പിക്കണം. നിശ്ചിത സമയം കഴിഞ്ഞ് 
ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . നിശ്ചയിക്കപ്പെട്ട 
സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടെയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ദർഘാസുകളെ 
സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ 
തുറക്കുന്ന തീയതിയിൽ പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസത്തേക്ക് ടെണ്ടർ മാറ്റി 
വയ്ക്കുന്നതായിരിക്കും. 


കമ 
നമ്പർ 


വിതരണം ചെയ്യേണ്ട 
കാർഷിക യന്ത്രങ്ങൾ 


ഏകദേശ 
എണ്ണം 


| 1 


- 


3 


മണ്ണ്, മണൽ, ഫാം യാർഡ് മാനുവൽ, 
വെർമി കമ്പോസ്റ്റ് എന്നിവയ്ക്ക് 
വേണ്ടിയുള്ള മോട്ടോർ ഘടിപ്പിച്ച 
മീഡിയ സീവർ 
മണ്ണ്, മണൽ, ഫാം യാർഡ് മാനുവർ, 
വെർമി കമ്പോസ്റ്റ് എന്നിവയ്ക്ക് 
വേണ്ടിയുള്ള മോട്ടോർ ഘടിപ്പിച്ച 
മീഡിയ മിക്സർ 


Office of the Executive 
Engineer (Agri.), Regional Office , 
Puthiyara P. 0 ., 
Kozhikode- 04 , 
Phone: 0495 2725354. 


(Sd.) 
Executive Engineer 

(Agri.). 


വിവിധ വലുപ്പത്തിലുള്ള ബാഗുകൾക്ക് 
അനുയോജ്യമായ ബാഗ് ഫില്ലർ 
പച്ചക്കറി നഴ്സറിക്കുള്ളഓട്ടോമാറ്റിക് 
പോർഫില്ലർ, ഡിബ്ലർ കം വാക്വം 
സീഡർ, വാട്ടറിംഗ് മെക്കാനിസം 
സഹിതം ( യുടെ വില പ്രത്യേക 
മായി കാണിക്കേണ്ടതാണ്.) 


നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 

ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1, 2 , 3 
ഇവയ്ക്ക് ? 900 + നികുതി; ക്രമനമ്പർ 4- ന് ? 1, 300 + നികുതി. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 3 - 1- 2014 , 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 3- 1-2014 , 2.30 മണിവരെ. 

ദർഘാസ് ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 
3 - 1- 2014, 3 മണി. 


കാലാവധി - 1 മാസം. 


മേൽ വിവരിച്ച നാല് ഇനങ്ങളും പ്രത്യേകം പ്രത്യേകം 
ക്വാട്ട് ചെയ്യേണ്ടതാണ്. യന്ത്രസാമഗ്രികളുടെ വിശദാംശങ്ങൾ, 
സ് പെസിഫിക്കേഷൻ എന്നിവ ടെണ്ടർ രേഖകൾക്കൊപ്പം 
ലഭിക്കുന്നതാണ്. കൃഷി എക്സ് സിക്യൂട്ടീവ് എഞ്ചിനീയർ 
നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഈ യന്ത്രസാമഗ്രികൾ മേൽപ്പറഞ്ഞ 
ഫാമുകളിൽ വിതരണം ചെയ്യേണ്ടതാണ്. ക്വാട്ട് ചെയ്യുന്ന 
യന്തത്തിന്റെ സാങ്കേതിക വിശദാംശങ്ങൾ ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ 
ഒപ്പ് വെച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
2014 ജനുവരി 3 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില പണമായോ, മണിയോർഡറായോ ( തപാൽ ചാർജ് ? 50 ) 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ തുക യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 


